Kerala State Rural Roads Development Agency 


TENDER NOTICE 


PQ . Tender No. 05/ SE /KSRRDA /2007. 27th November 2007 . 


Superintending Engineer, Kerala State Rural Roads 
Development Agency invites on behalf of the Governor of 
Kerala sealed percentage rate tenders from approved and 
eligible Contractors registered with Kerala Public Works 
Department (KPWD )/Central Public Works Department 
(CPWD )/Railways upto 5 p . m . on 22 - 12 - 2007 for the 
following work . 
Name of Work & Package No. — PMGSY — 2003 -04 

Phase - III Package No. KR - 11 -04 Pulikeezhu 
Block , Pathanamthitta District. 


Thiruvananthapuram should be enclosed in a separate 
Cover along with the bid document. 

- കേരള ഗവർണ്ണർക്കുവേി കേരള സ്റ്റേറ്റ് റൂറൽ റോഡ്സ് 
ഡെവലപ്പ്മെന്റ് ഏജൻസിയിലെ സൂപിംഗ്എഞ്ചിനീയർ, തിരുവന 
ന്തപുരം ചുവടെ ചേർത്തിരിക്കുന്ന പ്രവർത്തിക്കുവേിപരിചയ 
സമ്പന്നരും സാങ്കേതികശേഷിയുള്ളവരും കേരളാ പൊതുമരാമത്ത് 
വകുപ്പ് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ്റയിൽവേ വകുപ്പ് തുടങ്ങിയ 
വ യിൽ രജി സ്റ്റർ 

ചെയ്തിട്ടു ള്ള 
വരുമായ " എ ക്ലാസ് കരകാർ/ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും 
മുൻ യോഗ്യത നിർണ്ണയിക്കുന്നതിനും പ്രവൃത്തിക്കുമുള്ള മൽസര 
സ്വഭാവമുള്ള ദർഘാസുകൾ 22-12-2007 വൈകുന്നേരം 5 മണി വരെ 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
പ്രവൃത്തിയുടെ പേരും പാക്കേജ് നമ്പരും - പി . എം . ജി . 

എ സ്. വൈ . 2003 - 04 3 -ാം ഘട്ടം- പാക്കേജ് 

നമ്പർ - KR -1-04 പുളിക്കീഴ് ബ്ലോക്ക്, പത്തനംതിട്ട ജില്ല . 
നീളം ( കി. മീ .) 5.265 


Length ( in k .m .) — 5 .265 


അടങ്കൽ തുക - രൂപ 2,26 ,63,215 . 


Estimated Cost of Construction - - Rs. 2 ,26 , 63 , 215 


നിരതദ്രവ്യം 


രൂപ 4,54,000 


Earnest Money - Rs. 4, 54,000 


Time Allowed for completion — 12 months from date 

-- of works order. 


Last date and time for receipt of application for issue 

of Tender form - -15 -12 - 2007 , 4 p . m . 


Time and date of opening of tender — 24 -12 - 2007, 11 


a . m 


. 


Place of Sale of documents — Kerala State Rural Roads 

Development Agency (KSRRDA ), TC 28/885 , 
CSI Building, Puthenchantai, Thiruvananthapuram 


Class of contractor - " A Class in PWD / equivalent. 


The earnest money should be deposited along with 
the tenders in the appropriate form as per the tender 
documents. The tender shall be issued on payment by 
demand draft drawn in favour of Member Secretary , 
Kerala State Rural Roads Development Agency and 
payable at Thiruvananthapuram for Rs. 4 ,000 + VAT 4 % 
only ( non -refundable ). 

The authorized tender documents are available for 
inspection and sales in the office of Member Secretary, 
Kerala State Rural Roads Development Agency from 
6 -12-2007 to 15 - 12 - 2007 during office hours on all 
working days. 

The tender documents are available for viewing at 
www .omms.nic.in ./www .crd .kerala. gov.in 

The tender documents can be downloaded from the 
Internet . If downloaded , the cost of Tender Document by 
Demand Draft in favour of Member Secretary , Kerala 
State Rural Roads Development Agency payable at 


പ്രവൃത്തിയുടെ കാലാവധി-- 12 മാസം. 
ദർഘാസിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന 

തീയതിയും സമയവും 15 -12 - 2007 വൈകുന്നേരം 

നാലു മണിവരെ. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 24 -12-2007 

രാവിലെ 11 മണി. 
ദർഘാസ് വിൽക്കുന്ന സ്ഥലം കേരള സ്റ്റേറ്റ് റൂറൽ റോഡ് 

ഡെവലപ്പ്മെന്റ് ഏജൻസി ( കെ . എസ്സ്. ആർ. ആർ. 
ഡി . എ ) റ്റി . സി./ 28 / 885, സി. എസ്. ഐ . ബിൽഡിംഗ് 
പുത്തൻചന്ത, തിരുവനന്തപുരം- 685 001. 
കരാറുകാരന്റെ ക്ലാസ് പി. ഡബ്ല . ഡി. എ . ക്ലാസ്/തത്തുല്യം. 

നിരതദ്രവ്യം നിശ്ചിത ഫോറത്തിൽ ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേതാണ്. ദർഘാസ് ഫാറങ്ങൾ രൂപ 4,000 + വാറ്റ് കമ 
ത്തിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന തരത്തിൽ മെമ്പർ സെക്രട്ടറി, 
കേരളാ സ്റ്റേറ്റ് റൂറൽ റോഡ്സ് ഡവലപ്പ്മെന്റ് ഏജൻസിക്ക് ഡി. ഡി. 
ആയി സമർപ്പിച്ചാൽ ലഭിക്കുന്നതാണ്. ഈ തുക തിരികെ ലഭിക്കു 
ല്ല 
- ദർഘാസ് ഫാറങ്ങൾ പരിശോധനക്കായി കേരളാ സ്റ്റേറ്റ് റൂറൽ 
റോഡ്സ് ഡവലപ്പ്മെന്റ് ഏജൻസി ആഫീസിൽ 6- 12 -2007 മുതൽ 15 
- 12-2007 വരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. 

കൂടു തൽ വിവ ര ങ്ങൾക്ക് www.omms. nic. in . 
www.crd. kerala.gov.in എന്ന വെബ്സൈറ്റിൽ പരിശോധനക്ക് 
ലഭ്യമാണ്. കൂടാതെ ദർഘാസുകൾ ഇന്റർനെറ്റിൽ നിന്നും 
ശേഖരിക്കാവുന്നതാണ്. ഇപ്രകാരം ശേഖരിക്കുന്ന ദർഘാസ് ഫാറ 
ത്തിന്റെ വില ദർഘാസിനോടൊപ്പം മെമ്പർ സെക്രട്ടറി, കേരളാ 
സ്റ്റേറ്റ് റൂറൽ റോഡ്സ് ഡവലപ്പ്മെന്റ് ഏജൻസിയുടെ പേരിൽ തിരു 
വനന്തപുരത്ത് മാറാവുന്ന തരത്തിൽ ഡി. ഡി. ആയി പ്രത്യേകം കവ 
റിൽ ഉള്ളടക്കം ചെയ്തിരിക്കേതാണ്. 


Kerala State Rural Roads 
Development Agency, 
Thiruvananthapuram - 1. 


E . S. WILSON, 
Superintending Engineer. 


